Government ofKerala 
കേരള സർക്കാർ 

2007 


It 


- Reg. No. രജി. നമ്പർ 
| KL/ TV ( N )/12/2006 - 2008 


GOVERN 


ന 
e 


- - 

സി 
it 


o 


സ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


Thiruvananthapuram , Tuesday 


31st July 2007 
2007 ജൂലൈ 31 
| 9th Sravana 1929 


No. 


വാല്യം 52 | 


തിരുവനന്തപുരം, ചൊവ്വ 


/ 31 


നമ്പർ 


1929 ശ്രാവണം 9 


PART III 
Fisheries Department 


തിരുവനന്തപുരം ഫിഷറീസ് ജോയിന്റ് 

ഡയറക്ടർ (ദക്ഷിണ മേഖല 
ഫിഷറീസ് സഹകരണ സംഘം 

രജിസ്ട്രാറുടെ നടപടി 


നമ്പർ 3/11 69 / 2004 , 

2007ജൂൺ 25 . 
പരാമർശം: - 1 . തിരുവനന്തപുരം( ഹെ . ക . .) ഫി , ഡെവ , 

ഓഫീസറുടെ 22 - 5- 2004- ലെ 14 192 -ാം 

നമ്പർ കത്ത്. 
2 . ഈ ഓഫീസിലെ 31 - 5- 2004 - ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 
3 , തിരുവനന്തപുരം ( ഹൈ ക്വ ,) ഫിഷറീസ് 

ഡവ , ഓഫീസറുടെ 1 4- 6- 2007 - ലെ 
കാത്ത , 


ആകയാൽ ഈ സംഘം സമാപ്തീകരിക്കു നീതി ന 
നടപടികൾ സ്വീകരിക്കണമെന്നും മേൽ ഒന്നാം സൂചന 
( പ്രകാരം തിരുവനന്തപുരം ( ഹെ , കപാ, ) ഫിഷറീസ 
ഡെവലപ്പ്മെന്റ് ഓഫീസർ ശുപാർശ ചെയ്തിരുന്നു . 
- ടി സംഘം പുനരുദ്ധരിച്ച് ശരി യായ ( പവർത്തി 
പഥത്തിൽ കൊണ്ടുവരുന്നതിനുള്ള സാദ്ധ്യതകൾ 
വിരളമായതിനാൽ 1969- ലെ കേരള സഹകരണസംഘം 
നിയമം 71 ( 2 ) ബി വകുപ്പനുസരിച്ച് സംഘത്തിൻറ 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് തീരുമാനി 
ക്കുകയും പ്രസ്തുത നടപടിക്കെതിരെ സം ഘത്തിന 
എന്തെങ്കിലും പരാതിഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കു 
ന്നതിന് രണ്ടാം സൂചനാ നോട്ടീസ് പ്രകാരം അവസരം 
നൽകുകയും ചെയ്തു . എന്നാൽ പ്രസ്തുത 
നോട്ടീസിനെതിരെ യാതൊരു ആക്ഷേപവും ലഭിക്കുക 
യുണ്ടായില്ല . 

ടി സംഘത്തിന് സർക്കാരിൽനിന്നാ മൽസ്യ 
ഫെഡി ൽന ിന്നോ മററ് ധനകാര്യ സ്ഥാപനങ്ങളിൽ 
നിന്നോ സാമ്പത്തിക സഹായമോ വായ പ്രയോ 
ലഭിച്ചിട്ടില്ലാ എന്നും സംഘത്തിൽനിന്നും സംഘാംഗ 
ങ്ങൾക്ക് വായ്പ നൽകിയിട്ടില്ലെന്നും ആകയാൽ 
പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു പോയിരിക്കുന്ന ടി 
സംഘത്തിൻറ സമാപ്തീകരണ നടപടികളുമായി 
മുന്നോട്ട് പോകാവുന്നതാണെന്നും സൂചന മൂന്നം 
പ്രകാരം തിരുവനന്തപുരം ( ഹൈ , ക്വാ . ഫിഷറീ സ് 
ഡവലപ്പ്മെന്റ് ഓഫീസർ ശുപാർശ ചെയ്തി 
രിക്കുന്നു . 

മേൽ . സാഹചര്യത്തിൽ വലിയതോപ്പ് മൽസ്യ 
തൊഴിലാളി വികസനക്ഷേമ സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ഡി . എഫ്. ടി ) 14 എന്ന സംഘത്തെ കേരള 
സഹകരണ സംഘം നിയമം 11 ( 2 ) ബി വകുപ്പു പ്രകാരം 
- സമാപ്തി കുറിച്ചു കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


ഉത്തരവ 


25 - 2 - 1993 - ൽ പ്രവർത്തനമാരംഭിച്ച വലിയ തോപ്പ് 
മത്സ്യ ത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഡി . എഫ , { s } 14- ൽ 17-8 - 2002- ൽ 
തെരഞ്ഞെടുപ്പ് നടത്തുകയും 9 പേരെ വിജയികളായി 
( പഖ്യാപിക്കുകയും ചെയ്തു എങ്കിലും ഇവർ 
നിയമാനുസ്യതയോഗംകൂടി ഔദ്യോഗിക ഭാരവാഹികളെ 
തെരഞ്ഞെടുക്കുകയുണ്ടായില്ല . ടി സംഘത്തിൽ യാതൊരു 
(പവർത്തനവും നടക്കുന്നില്ല എന്നും നിയമാനുസൃതം 
സൂക്ഷിക്കേണ്ട യാതൊരു രജിസ്റ്ററുകളും എഴുതി 
സൂക്ഷിച്ചിട്ടില്ലാ എന്നു ? സംഘം പ്രവർത്തനത്തിൽ 
അംഗങ്ങൾക്ക് യാതൊരു താൽപ്പര്യവും ഇല്ലാ എന്നും 


| ( 2 ) 


നമ്പർ എഫ°31324 /2003 . 

2007 ജൂൺ 29 . 
പരാമർശം: - 1 . ഈ ഓഫീസിലെ 19 - 6 - 2005- ലെ ഇതേ 

നമ്പർ ഉത്തരവ്. 

കോട്ടയം ഫിഷറീസ് ഡെവലപ്മെൻറ് 
ഒ 9 ഫ 1 സ റ ക ട 7 - 11- 2005 - ലെ 

പരിശോധനാറിപ്പോർട്ട്. 
3 . ഈ ഓഫീസിലെ 17- 1- 2006 - ലെ ഇതേ 

നമ്പർ നോട്ടീസ് 


- 2 .. 


ങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നും സംഘ 
ത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുപോയി 
യെന്നും മേൽ രണ്ടാം സൂചനപകാരം സമർപ്പിച്ച് 
റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു . സംഘം സമാപ തീ 
കരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കുന്ന 
തിന് കേരള സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 
71 (1 ) (പ്രകാരം സംഘം സെക്രട്ടറിക്കും അപ്പക്സ 
സം ഘമായ മത സ്യഫെഡിനുംമൂന്നാം പരാമർശ പ്രകാരം 
നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ പ്രസ്തുത 
നോട്ടീസിനെതിരെ യാതൊരു ആക്ഷേപവും ഈ 
ഓഫീസിൽ ലഭിക്കുകയുണ്ടായില്ല . 
-- മേൽ സാഹചര്യത്തിൽ ടി സംഘം കേരള സഹകരണ 
സംഘം നിയമം 71 ( 1) വകുപ്പ് പ്രകാരം സമാപ്തീ 
കരിച്ചുകൊണ്ടും 72 -ാം വകുപ്പു പ്രകാരം സംഘത്തിൻറ 
ലിക്വിഡേറററായി കൊല്ലം ഷിഷറീ 
ഓഫീസർ ( 1 ) നെ നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേററർ സംഘത്തിന്റെ ചുമതല 
ഏറെറടുക്കേണ്ടതും ഈ ഉത്തരവ് തീയതി മുതൽ രണ്ടു 
മാസത്തിനുശേഷം അന്തിമ സമാപ്തീകരണത്തിനുള 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


ഉത്തരവ 
അയ്മനം ഉൾനാടൻ മത്സ്യ ത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ് ( കെ ) 
ഐ - 260 - ൻറ പ്രവർത്തനം മന്ദീഭവിച്ചതിൻറ 
അടിസ്ഥാനത്തിൽ കേരള സഹകരണസംഘം നിയമം 
വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട 
സമർപ്പിക്കുന്നതിന് കോട്ടയം ഫിഷറീസ് ഡെവലപ്പ 
മെൻറ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ഒന്നാം സൂചന 
( പകാരം ഉത്തരവായിരുന്നു . 22- 6 -1996 - ൽ പ്രഥമ 
പൊതുയോഗംകൂടി പ്രവർത്തനം ആരംഭിച്ച ടി സം ഘ 
ത്തിൽ 21 -5 - 2000 - 

നുശേഷം നിയമാനുസ്യതമുള്ള ഭരണ 
സംവിധാനം നിലവിലില്ലാ എന്നുംസംഘം ബലായിൽ 
വിവക്ഷിച്ചിട്ടുള്ളയാതൊരു പ്രവർത്തനവും സംഘത്തിൽ 
നടക്കുന്നില്ലായെന്നും, സംഘാംഗങ്ങൾക്ക് സംഘം കാര്യ 


( ഒപ്പ്) 
ഫിഷറീസ് ജോയിൻറ 
ഡയറക്ടർ ഫിഷറീസ 
സഹകരണ സംഘം 
രജിസം ടാർ . 


തിരുവനന്തപുരം 


